PART IV 
Private Advertisements and Miscellaneous Notifications 


ഗ്രാമവികസന വകുപ്പ് 


പുനർലേല പരസ്യം 


നമ്പർ 7286/എസി. &എഡി.5/ 06/ സിആർഡി. 2007 ആഗസ്റ്റ്7. 

ഗ്രാമവികസന കമ്മീഷണറുടെ കീഴിൽ ഉപയോഗത്തിലിരി 
ക്കുന്ന താഴെ പറയുന്ന വാഹനം നിലവിൽ കാണപ്പെടുന്ന 
അവസ്ഥയിൽ 2007 സെപ്റ്റംബർ മാസം 7 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 
2.30 മണിക്ക് ഗ്രാമവികസന കമ്മീഷണറേറ്റിൽ വച്ച് പരസ്യമായി 
പുനർലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നതിന് തീരുമാനിച്ചി 
രിക്കുന്നു. 
രജിസ്റ്റർ നമ്പർ മോഡൽ വാഹനം നിരതദ്രവ്യം 
KBT 5294 1986 അംബാസിഡർ കാർ 500 രൂപ 

- പുനർലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
ദിവസംകൃത്യസമയത്ത്ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
മുൻപായി വാഹനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന നിരതദ്രവ്യം പ്രത്യേകം 
അടച്ച് രസീത് വാങ്ങേ ണ്ട തുമാ ണ് . ലേലം കഴി ഞ്ഞാ 
ലുടൻ ലേലം നഷ്ടപ്പെടുന്നവർക്ക് നിരതദ്രവ്യം തിരിച്ചു നൽകു 
ന്നതുമാണ്. 

ടി വാഹനം ലേലത്തിൽ വിൽക്കുവാൻ ദർഘാസുകളും 
സ്വീകരിക്കുന്നതാണ്. 2007 സെപ്റ്റംബർ മാസം 7 -ാം തീയതി 
2 മണിക്ക് മുൻപ് ഗ്രാമവികസന കമ്മീഷണറേറ്റിൽ കിട്ടത്തക്ക 
വണ്ണം സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ തപാൽ മാർഗ്ഗമോ 
നേരിട്ടോ സമർപ്പിക്കേണ്ടതാണ്. കവറിനുപുറത്ത് വാഹനലേല 
ദർഘാസ്എന്ന്പ്രത്യേകംകാണിച്ചിരിക്കേണ്ടതാണ്. 

ദർഘാസിനോടൊപ്പം ടി വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള 
നിരതദ്രവ്യം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും ഗ്രാമ 
വികസന കമ്മീഷണർ, തിരുവനന്തപുരംഎന്ന പേരിൽ എടുത്തി 
ട്ടുള്ള ഡിമാൻഡ് ഡാറ്റായി അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 
ചെക്കുകൾ സ്വീകാര്യമല്ല . ദർഘാസിൽ വാഹനത്തിന്റെ നമ്പർ, 
കോട്ടു ചെയ്ത തുക,തുക കോട്ടു ചെയ്ത വ്യക്തിയുടെപൂർണ്ണ 
മായ മേൽവിലാസംഎന്നിവ വ്യക്തമായും രേഖപ്പെടുത്തിയിരിക്കേ 
ണ്ടതാണ്. 


ലേലം അവസാനിച്ചാലുടൻ ബന്ധപ്പെട്ടവരുടെ സാന്നിദ്ധ്യ 
ത്തിൽ ദർഘാസ് തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ 
കൂടുതൽതുക പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് ലേലം താൽക്കാലിക 
മായി ഉറപ്പിച്ചു നൽകുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേല 
ടെണ്ടർ തുകയുടെ50 % ( നിരതദ്രവ്യം കഴിച്ച്) ലേലം കൊണ്ടയാൾ 
ലേലസ്ഥലത്തുവച്ച്തന്നെ അടച്ച്രസീതു വാങ്ങേണ്ടതാണ്. ലേലം/ 
ടെണ്ടർ സ്ഥിരപ്പെടുത്തി ഉത്തരവ് കിട്ടി ഏഴു ദിവസത്തിനകം 
ലേലത്തുകയുടെ ബാക്കിപണവും നിയമാനുസൃതമായ വിൽപ്പന 
നികുതിയും അടച്ച് വാഹനം സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചെലവിലും നീക്കംചെയ്യേണ്ടതാണ്. 

- ഏതെങ്കിലും കാരണവശാൽ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നയാൾ ലേലനിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൾ 
അടച്ച തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും ടി വാഹനം 
പുനർലേലം ചെയ്യപ്പെടുന്നതും ആയിരിക്കും. പുനർ ലേലത്തിൽ 
ഏതെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ തുകയും മുൻ ലേലക്കാര 
നിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് 
മുൻലേലക്കാരന് അവകാശം ഇല്ലാത്തതും ആയിരിക്കും. 

മേൽപ്പറഞ്ഞ വാഹനം പരിശോധിക്കണമെന്ന് താൽപ്പര്യ 
മുള്ളവർ പ്രവർത്തി ദിവസങ്ങളിൽ ആഫീസ് സമയത്ത് ഗ്രാമ 
വികസന കമ്മീഷണറുടെ അനുമതിയോടെ പരിശോധിക്കാവുന്ന 
താണ്. യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും 
കൂടാതെ ലേലത്തീയതി മാറ്റി വയ്ക്കുന്നതിനോ ലേലനടപടികൾ 
നിർത്തിവയ്ക്കുന്നതിനോ ലേലം/ ടെണ്ടർ അസ്ഥിരപ്പെടുത്തുന്ന 
തിനോ ഗ്രാമവികസന കമ്മീഷണർക്ക് അധികാരം ഉണ്ടായിരിക്കു 
ന്നതാണ്. നിശ്ചിത തീയതിക്കും സമയത്തിനും ശേഷം ലഭിക്കുന്ന 
ടെണ്ടർ സ്വീകരിക്കുന്നതല്ല. 


ബി . ശ്യാമളാദേവി അമ്മ, 
സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് 

ഓഫീസർ (I/ C ). 
( ഗ്രാമവികസന കമ്മീഷണർക്കുവേണ്ടി) 


തിരുവനന്തപുരം. 


